| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


കർള 


സർക് 


ാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


8th March 2011 

| 2011 മാർച്ച് 8 
| 17th Phalguna 1932 
1932 ഫാൽഗുനം 17 


വാല്യം 56 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 
ദർഘാസ് പരസ്യം 

[നമ്പർ 35/2010 - 11] 
നമ്പർ എ5- 2167/ 2011. 

2011 ഫെബ്രുവരി 21. 
കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കൊട്ടിയൂർ റെയിഞ്ചിലെ ഏലപ്പീടിക വി. എ 
സ് . എ സ് . - ന് 2010 - 11 

വർഷം - ചൂടാ റാ പ്പെട്ടി 
50 എണ്ണം വിതരണം ചെയ്യു ന്ന തി നായി മത്സ രാടി സ്ഥാ ന 
ത്തി ലു ള്ള ടെ ണ്ടർ , ഉൽപ്പാ ദ ക രിൽനിന്നോ അംഗീ കൃത 
ഡീലർമാ രിൽനിന്നോ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 

നിശ്ചിത 
തുക യ ടച്ച് പവ്യത്തി ദിവ സ ങ്ങ ളിൽ ക ണ്ണൂ രില 
കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാ 
ല യ ത്തിൽ നിന്നും ടെണ്ടർ 

ഫോറം 
ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറം 15 - 3 - 2011 -ാം തീയതി 
1 മണി വരെ ഭിക്കുന്നതും സീൽ ചെയ്ത ടെണ്ടറുകൾ 


15 - 3 - 2011 -ാം തീയതി 3 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 3.30 മണിക്ക് അപ്പോൾ ഹാജരു 
ള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. താഴെ 
കാണിച്ച തുക യ്ക്കുള്ള നിര ത ദ വ്യം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുത്ത് ടെണ്ടറിന്റെ 
കൂടെ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള 
സാധ ന ത്തിന്റെ ( 1 എണ്ണത്തിന്റെ നിരക്കാണ് രേഖപ്പെടു 
ത്തേണ്ടത്. സീൽ ചെയ്യാത്തതും വൈകി ലഭിക്കുന്നതുമായ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ടെണ്ടർ ഫോറം സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ടെണ്ടറിൽ 
കാണിച്ചിട്ടുള്ള ഗുണ നില വാ ര ത്തിലുള്ള ചൂടാ റാ പ്പെട്ടി 
(1 സാമ്പിൾ) ഹാജരാക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖപ്പെടുത്തുന്നതും ടെണ്ടറിൽ കാണിച്ച ഗുണനിലവാരത്തി 
ലുള്ള ചൂടാറാ പ്പെട്ടി ഹാജരാക്കുന്ന വ്യക്തി 100 - ന്റെ 
മുദ്രഎത്ര ത്തിൽ പ്രാരംഭ ഉടമ്പടി വെയ്ക്കേ ണ്ടതും 10 % 
സെക്യൂരിറ്റിയായി കെട്ടിവെക്കേണ്ടതും സപ്ളെ ഓർഡർ 
ലഭിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ടെണ്ടറിൽ കാണിച്ച 
സ്ഥലത്ത് വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനു മാ യിരിക്കും. 
യഥാ സമയം വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന 
പക്ഷം കേരള സ്റ്റോർ പർച്ചേഴ്സ് മാന്വലിൽ അനുശാസിക്കും 
വിധത്തിലുള്ള പിഴ ഈടാക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ 
നില വിലുള്ള ക്വട്ടേഷൻ/ ടെണ്ടർ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. ടെണ്ടർ 
ഫോറം നിശ്ചിത തുക അടച്ച് ( 150 + വിൽപ്പന നികുതി) 
പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

ഉദ്ദേശ വില - 50 X 800 = 40 ,000. 
നിരതദ്രവ്യം - 400 . 
ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം ടെണ്ടർ 
നടക്കാതെ വന്നാൽ റി ടെണ്ടർ 22 - 3 - 2011 -ാം തീയതി മേൽ 
കാണിച്ച സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 


ഫോറസ്റ്റ് ഡവലപ്മെന്റ് 
ഏജൻസി ആന്റ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 


( ഒപ്പ്) 


